Reg . No. KL/TV /12 


Government of Kerala 

1977 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th December 1977 


Vol. XXII ] Trivandrum , Saturday, 


[No. 734 


26th Agrahayana 1899 


GOVERNMENT OF KERALA 


Labour ( E ) Department 


NOTIFICATION 


G.O.MS. No. 105 /77 /LBR . 


Dated , Trivandrum , 16th December 1977 . 


S. R. O. No. 1196 /77.- In exercise of the powers conferred by sub 
section (1) of section 10 of the Contract Labour (Regulation and Abolition ) 
Act, 1970 (Central Act 37 of 1970), the Government of Kerala, in consultation 
with the State Advisory Contract Labour Board constituted under sub -section 
(i) of section 4 of the said Act and after having considered the conditions of 
work and benefits provided for the contract labour and other relevant factors, 
hereby prohibit the employment of contract labour in . Lakshmi Starch 
Factory, Kundara in the following items of work with effect from 20th 
December 1977 , namely : 

(i) Carrying tapioca chips from godowns to elevator, feeding chips 

to elevator, mixing, filling , weighing and stacking ; 
(ii) Barrel clearing ; an 
(iii) Sampling 


By order of the Governor, 


J. S. BADHAN 

Secretary. 


33/4226/MC 


2 


Explanatory Note 
( This docs not form part of the notification , but is intended to indicate its 
general purport). 

Under Section 10 (1) of the Contract Labour (Regulation and Abolition ) 
Act, 1970, Governmentmay after consultation with the State Advisory Contract 
Labour Board prohibit by notification in the Gazette, cmploymentof Contract 
Labour in any processes, operation or other work in any establishment. The 
problems of Contract Labourers cmployed in Lakshmi Starch Factory, 
Kundara were referred to the Advisory Board . The Advisory Board , after 
considering all relevant factors advised Goverament that employment and 
Contract Labour for certain items of work in the factory may be prohibited. 
Government after consideration of all aspects or the problems have decided 
10 accept the advice of the Board. This notification is intended to give 
eflect to the above decision . 


ദരള സർക്കാർ 


തൊഴിൽ ( ഇ ) വകുപ്പ് 


വിഞാപനം 


ജി . ഒ. എം .എസ്. 105 17 / തൊഴിൽ, തിരുവനന്തപുരം, 1977 ഡിസമ്പർ 16, 

എസ്. ആർ. ഒ. നമ്പർ 1196/7 7.-- 1970 - ലെ കോൺടാക്ട് ലേബർ 
(( കമപ്പെടുത്തലും നിറുത്തലാക്കലും) ആക്ടിലെ (1970 - ലെ 37 -ാം കേന്ദ 
ആക്ററ്) 10 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുവഴി നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ചും, പ്രസ്തുത ആക°5 ° 4 -ാം വകുപ്പിലെ ( 1) -ാം ഉപവകുപ്പിൻ 
കീഴിൽ രൂപീകൃതമായ സംസ്ഥാന കോൺടാക്ട് ലേബർ ഉപദേശക ബോർഡു 
മായി കൂടിയാലോചിച്ചും കോൺടാക °5 ° തൊഴിലാളികൾക്കുവേണ്ടി വ്യവസ്ഥ 
ചെയ്തിട്ടുളള സേവന വ്യവസ്ഥകളും ആനുകൂല്യങ്ങളും ബന്ധപ്പെട്ട മറ് 
കാര്യങ്ങളും പരിഗണിച്ചശേഷവും, കുണ്ടറ ലക്ഷ്മി സ്ററാർച്ച് ഫാക്റററി 
യിലെ താഴെ പറയുന്ന ഇനങ്ങളിൽപ്പെടുന്ന ജോലികളിലുളള കോൺടാക്റ് 
തൊഴിലാളികളുടെ നിയമനം 1971 ഡിസമ്പർ 20 -ാം തീയതി പ്രാബല്യത്തോടു 
കൂടി കേരള സർക്കാർ ഇതിനാൽ നിരോധിച്ചിരിക്കുന്നു , അതായത്: 

(1) ഗുദാമുകളിൽനിന്നും മരച്ചീനിപ്പൂളുകൾ എലിവേറ്ററിലേക്ക് 
ചുമന്നുകൊണ്ടുപോകൽ, എലിവേറററിലേക്ക് പൂളുകൾ ഇട്ടു 
കൊടുക്കൽ, കൂട്ടിക്കലർത്തൽ, നിറയ്ക്കൽ, തുക്കുകയും അട്ടി 

യിടുകയും ചെയ്യൽ; 
(i ) ബാരൽ വൃത്തിയാക്കൽ; 
(iii) തരംതിരിച്ചെടുക്കാൻ . 

ഗവർണ്ണറുടെ ഉത്തരവു പ്രകാരം, 
. എസ്. ബധൻ, 

സെകട്ടറി . 


3 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നില്ല ; എന്നാൽ അതിന്റെ പൊതു 
ഉദ ° ദേശം സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാകുന്നു ) 

1970 - ലെ കോൺടാക്ററ് ലേബർ ( കമപ്പെടുത്തലും നിറുത്തലാക്കലും) 
ആക്ററിലെ (1970 - ലെ 37 -ാം കേന്ദ്ര ആക°5 °) 10 (1) -ാം വകുപ്പിൻകീഴിൽ 
സർക്കാരിന്, സംസ്ഥാന കോൺടാക്ററ് ലേബർ ഉപദേശക ബോർഡുമായി 
കൂടിയാലോചിച്ച്, ഗസററിൽ വിജ്ഞാപനംവഴി, ഏതെങ്കിലും സ്ഥാപന 
ത്തിലെ ഏതെങ്കിലും പ്രകിയയിലോ പ്രവർത്തനത്തിലോ അഥവാ മററു ജോലി 
യിലോ ഉളള കോൺടാക്റ്. തൊഴിലാളികളുടെ നിയമനം നിരോധിക്കാവുന്ന 
താണ്. 

കുണ്ടറ ലക്ഷ്മി സ്ററാർച്ച് ഫാക്റററിയിൽ നിയമിച്ചിട്ടുളള 
കോൺടാക്റ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉപദേശക ബോർഡിന് റഫർ 
ചെയ്തു . ഉപദേശകബോർഡ്, ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചശേഷം 
പസ്തുത ഫാക്റററിയിലെ ചില ഇനങ്ങളിൽപ്പെടുന്ന ജോലികളിലുളള 
കോൺടാക്ററ് തൊഴിലാളികളുടെ 

നിയമനം നിരോധിക്കാവുന്നതാണെന്ന് 
സർക്കാരിനെ ഉപദേശിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ എല്ലാ വശങ്ങളും പരിഗണിച്ച 
ശേഷം ബോർഡിന്റെ ഉപദേശം സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു . മേൽ 
പ്പറഞ്ഞ തീരുമാനത്തിന് പ്രാബല്യം നൽകാനാണ് ഈ വിജ്ഞാപനംകൊണ്ടു 
ദ്ദേശിക്കുന്നത്. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1977. 


